Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No. 02 ). MMID 
KL / TV (N )/634 /2012 -14 


Suo 
COVERNM 


.. 


*** * * 


Q 


*** 


രള സർക്കി 
WMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


5th February 2013 
2013OM 001 5 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. II 1 
Veljo 2 S 


- തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


16th Magha 1934 
1934 morelo 16 


PART III 
Commissionerate of Land Revenue 
ERNAKULAM DISTRICT 


2 . 12 .63 % of the bid amount towards the VAT+ Cess. 

3 . 5 % of the total amount in item Nos. 1 + 2 towards 
the Forest Development Tax . 

3 . 1 . 35 % of the total amount in item Nos . 1 + 2 
towards the I. T. 

The highest bidder shall cut and remove the 3 teak 
wood trees at his own cost at 60cms. deep from the 
ground level without any distruction and obstruction to 
the other assests nearby , within 10 days from the receipt 
of confirmation order from the District Collector. 


AUCTION NOTICE 
No. J - 2087 /2006 . 

6th December 2012. 
District Collector, Ernakulam as per the Order 
No. L2- 9248 / 06 dated 28 -3 - 2006 has authorised Revenue 
Divisional Officer, Fort Kochi to conduct public auction to 
sell the 3 Nos. of Teak wood trees , which are kept 
reserved in Re- survey No . 110 / 11 of Block 23 of 
Malayattoor Village in which patta was granted in favour 
of Devassy s / o Pavianos, Theekkanath and is in the 
possession and enjoyment of Sri Radhakrishnan , 
Tharanilam (H ), Malayattoor at present. Hence the 3 ( three ) 
teak wood trees noted below will be sold in public auction 
on 7-3 - 2013 at 11 a . m . at Re-survey No. 110 /11 of Block 
23 of Malayattoor Village by Sub Collector, Fort Kochi or 
Officer authorized by the Sub Collector. 

Those who are interested to participate in the public 
auction , should remit 7 ,000 (Rupees Seven thousand 
only ) in cash as EMD . Before the commencement of 
auction . The sale will be confirmed temporarily in the name 
of the highest bidder. 

The highest bidder shall remit the following amounts 
immediately after the temporary confirmation of the 
auction . 


Sl. No. 


Breadth 


DETAILS OF TREES 
Kind length 
Teak wood 15 mtrs. 
Teak wood 15 mtrs. 
Teak wood 10 mtrs. 


1.6 mtrs . 


1.8 mtrs. 


1 . 5 mtrs . 


CONDITIONS 


All the rules and conditions of the Government 
auction will be in force to this auction also . 

The Sub Collector or the District Collector has full 
right over the adjournment or cancellation of the auction , 
if the amount fetched is below the rate fixed by the 
Government. 


1 . 


The bid amount. 


എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്കിൽ മലയാറ്റൂർ 
വില്ലേജിൽ പി.എഫ്. 194/ 93 -ാം നമ്പരായി തേക്കാനത്ത് വീട്ടിൽ 
പവ്യാനോസ്മകൻ ദേവസ്സി പേരിൽ നൽകിയിട്ടുള്ള പട്ടയത്തിൽ 
റിസർവ് ചെയ്തിട്ടുള്ളതും നാളത് മലയാറ്റൂർ വില്ലേജ് തറനിലം 
വീട്ടിൽ മാധവൻ മകൻ രാധാകൃഷ്ണൻഎന്നയാളുടെ കൈവശ 
ത്തിലും കരം തീരുവയിലുള്ളതുമായ മലയാറ്റൂർ വില്ലേജ് ബ്ലോക്ക് 
23 - ൽ റീസർവെ 110/ 11 - ൽപ്പെട്ട 9 - 72 ആർ സ്ഥലത്ത്നിൽക്കുന്ന 
തു മായ താഴെ പറയുന്ന 3 ( മൂ ന്ന് ) തേക്കു മ ര ങ്ങ ൾ 
പരസ്യമായി ലേലം ചെയ്ത്വിൽക്കുവാൻ എറണാകുളം ജില്ലാ 
കളക്ടറുടെ 28- 3- 2006 - ലെ എൽ2 - 9248 / 06 നമ്പർ ഉത്തരവിൽ 
ഫോർട്ട് കൊച്ചി റവന്യൂ ഡിവിഷണൽ ഓഫീസറെ / സബ് 
കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ 
താഴെ പറയുന്ന 3 (മൂന്ന്) തേക്ക്മരങ്ങൾ 7 - 3- 2013 - ന് പകൽ 11 
മണിക്ക് ടി മരങ്ങൾ സ്ഥിതിചെയ്യുന്ന മലയാറ്റൂർ വില്ലേജ് ബ്ലോക്ക് 
23 - ൽ റീസർവെ 110/ 11- ൽപ്പെട്ട സ്ഥലത്ത് വെച്ച് ഫോർട്ട് കൊച്ചി 
സബ്ബ്കളക്ടറോ അധികാരപ്പെടുത്തുന്നഉദ്യോഗസ്ഥനോപരസ്യ 
മായി ലേലം ചെയ്ത് വിൽക്കു ന്ന താ ണ് . ലേല ത്തിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 7, 000 ( ഏഴായിരം രൂപ മാത്രം) 
നിരതദ്രവ്യം കെട്ടിവെക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ തുക 
വിളിക്കുന്നയാളുടെ പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിക്കു 
ന്നതാണ്. ലേലം കൊണ്ടയാൾ അപ്പോൾത്തന്നെ ലേല സംഖ്യയും 
താഴെ പറയുന്ന നിയമപ്രകാരമുള്ള നികുതികളും അടവ് 
വരുത്തേണ്ടതാണ്. 


1. അടിസ്ഥാന ലേലതുക. 


2 . മൂ ല്യ വർദ്ധിത നികുതി ( വാറ്റ്) + സസ് ലേല 

തുകയുടെ12. 63 %. 


3 . വന വിക സന നികുതി- മേൽ 1 + 2 =ആകെ 

തുകയുടെ5 %. 


4. ആദായ നികുതി- മേൽ 1+2 = ആകെതുകയുടെ1.35 %. 

ജില്ലാ കളക്ടറിൽ നിന്നും ലേലം സ്ഥിരപ്പെടുത്തിഉത്തരവ് 
ലഭിച്ച് 10 ദിവസത്തിനുള്ളിൽ ടി മൂന്ന് തേക്ക് മരങ്ങളും ലേലം 
കൊള്ളുന്നയാൾ സ്വന്തം ചെലവിൽതന്നെമറ്റ് വസ്തുവകകൾക്ക് 
നാശനഷ്ടം വരുത്താതെ ഭൂനിരപ്പിൽനിന്നും 60 സെ . മീറ്റർ 
ആഴത്തിൽ സുരക്ഷിതമായിമുറിച്ച് നീക്കം ചെയ്യേണ്ടതാണ്. 


ലേലം ചെയ്യുന്ന മരങ്ങൾ 


കമ 


ഇനം 


നീളം 


വണ്ണം 


നമ്പർ 


തേക്ക് 
തേക്ക് 
തേക്ക് 


15 മീ 
15 മീ 
10 മീ 


1.6 മീ . 
1.8 മീ . 
1.5 മീ . 


നിബന്ധനകൾ 


1. സർക്കാർവക ലേലത്തിന്റെഎല്ലാ നിബന്ധനകളും ഈ 
ലേലത്തിനും ബാധകമായിരിക്കുന്നതാണ്. 


- 2. ലേലത്തുക സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മതിപ്പ് വിലയിൽ 
കുറവാണെന്ന്കണ്ടാൽ ലേലം മാറ്റിവയ്ക്കുന്നതായിരിക്കും. 


Revenue Divisional Office , 
Fort Kochi. 


(Sd.) 
Sub Collector 


